Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg . No. രജി. നമ്പർ 
| KL / TV ( N ) /12/ 2009 - 2011 


ty 
w 


T 


VMENT OF 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


5th April 2011 

2011 ഏപ്രിൽ 5 
15th Chaithra 1933 
- 1933 ചൈതം 15 


നമ്പർ 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
| No . C - 946/2010 . 

28th February 2011. 
I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co-operative Societies 

Act, 1969 ( Act 21 of 1969 ) that 
the Kurumbathur Ksheerolpadaka Sahakarana Sangham Ltd . No . M246 (D ) APCOS in Tirur Taluk , Malappuram 
District is registered by me to - day as a Co -operative Society under the said Act, on the basis of limited liability and 
that the byelaws of the aforesaid society is also hereby registered under the said section . 


തരംതിരിച്ചുള്ള പട്ടിക 
സംഘത്തിന്റെ പേര് - കുറുമ്പത്തൂർ 

ക്ഷീരോൽപാദക 
സഹകരണസംഘം, ക്ലിപ്തം നമ്പർ എം . 246 ( ഡി) (ആപ്കോസ്.) 
രജിസ്റ്റർ ചെയ്ത തീയതി 28 - 2- 2011. 
മേൽവിലാസം - കുറുമ്പത്തൂർ ക്ഷീരോൽപ്പാദക സഹകരണ സംഘം, ക്ലിപ്തം നമ്പർ എം . 246 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് കുറുമ്പത്തൂർ. 
താലൂക്ക് - തിരൂർ. 


ജില്ല - മലപ്പുറം. 


പ്രവർത്തന പരിധി - ആതവനാട് പഞ്ചായത്തിലെ 16 , 17 വാർഡുകൾ ഉൾപ്പെട്ടതും കിഴക്ക് കാട്ടാംകുന്ന് കുറുമ്പത്തൂർ 

കാട്ടിലങ്ങാടി റോഡും; പടിഞ്ഞാറ് പുത്തനത്താണി ചന്ദനക്കാവ് തിരുനാവായ റോഡ് വരെയും; തെക്ക് 
മേൽപ്പത്തൂർ ചന്ദനക്കാവ് വരെയും; വടക്ക്മൂന്നാടി കുളമ്പ് അമ്മൻ ചിറ റോഡ്വരെയുംഉള്ള പ്രദേശം. 


ബാദ്ധ്യത് - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരിമൂലധനം - 10, 000 . 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 

സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെപത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
മലപ്പുറം. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


